Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


OVERN 


ം 


സ് 


പാർ 


KERALA 


VENT OF 


2 : 12 A 


14 जपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


28th July 2009 
2009ജൂലൈ 28 
6th Sravana 1931 
1931 ശ്രാവണം 6 


| 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Fisheries Department 


പരസ്യം 


നമ്പർ ബി1/1508/ 2008. 

2009ജൂ ലൈ 1. 
- എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
വില്ലേജിൽ പുറമ്പോക്ക് പുഴ സർവ്വേ 1197 - ൽ ലൈസൻസ്നമ്പർ 
181- ൽ രജിസ്റ്റർ നമ്പർ 56 - ൽ രണ്ടാംതരത്തിൽ ഒരു ഊന്നിവല 
ആല പ്പുഴ ജില്ല യിൽ ചേർത്തല താലൂക്കിൽ അ രൂർ 
പഞ്ചായത്തിൽ കുന്നു പറമ്പിൽ കങ്കി ശങ്കു എന്നയാൾക്ക് 
ഫിഷറീസ് വകുപ്പിൽ നിന്നും അനുവദിച്ചുകൊടുത്തിരിക്കുന്നത് 
1968 ഏപ്രിൽ മാസം 20 -ാം തീയതി എറണാകുളം സബ്രജിസ്ട്രാർ 
ഓഫീസിലെ 788 -ാം നമ്പർ ധനനിശ്ചയാധാരപ്രകാരം അരൂർ 
വില്ലേജിൽ അരൂർ ദേശത്ത് കുന്നു പറ മ്പിൽ കത്തി മകൻ 
കൃഷ്ണൻകുട്ടിഎന്നയാൾക്ക്നൽകിയതായി കാണുന്നു . 

ടി ഊന്നി2007 ആഗസ്റ്റ്16 -ാം തീയതി മരട് സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 3814 -ാം നമ്പർ തീറാധാരപ്രകാരം ചേർത്തല 
താലൂക്കിൽ അരൂർ ദേശത്ത് അരൂർ മുക്കം കോളനിയിൽ 
കടവിൽപറമ്പിൽ വേലായുധൻ മകൻ മോഹനൻ (മൽസ്യ 
ബന്ധനം) പേർക്ക് തീർ വാങ്ങിയതായും കാണുന്നു . 


- ടി ഊന്നിയുടെ ജമ തന്റെ പേരിൽ മാറ്റി ലൈസൻസ് 
ലഭിക്കുന്നതിന് ടി മോഹനൻ ബന്ധപ്പെട്ട രേഖകൾ സഹിതം 
അപേക്ഷ സമർപ്പിച്ചി രി ക്കു ന്നു . ടി ഊന്നിയുടെ ജമ ടി 
മോഹ നന്റെ പേരിൽ ചേർത്ത് പുതിയ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ളപക്ഷം 
ആയത് രേഖാമൂലം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തിരണ്ടുമാസത്തിനകം ഈ ഓഫീസിൽ അറിയിക്കേ 
ണ്ടതാണ്. അപ്രകാരം പരാതികളൊന്നും ലഭിക്കാത്തപക്ഷം ടി 
ഊന്നിയുടെ ജമ ടി മോഹനന്റെ പേരിൽ ചേർത്ത് പുതിയ 

ലൈസൻസ് നൽകു ന്ന താ ണെന്ന് ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം 
( മേഖല ), എറണാകുളം. 


- ( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

ഡയറക്ടർ. 


Gaz. No . 30 /2009/DTP (Fisheries). 


